Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd March 2009 
- 2009 മാർച്ച് 3 
12th Phalguna 1930 
1930 ഫാൽഗുനം 12 


നമ്പർ 


PART III 
Stores Purchase 


Fisheries Department 

- ദർഘാസ് പരസ്യം 
നമ്പർ എ - 778/ 2009 . 

| 2009 ജനുവരി 30 . 
മലമ്പുഴ ദേശീയ മൽസ്യ വിത്തുൽപ്പാദന കേന്ദ്ര 
ത്തിലെ (ബിഡി# ഗ ചേമ്പറിന്റെ ആവശ്യത്തിലേക് 
രണ്ട് സിററ് എയർ കണ്ടീഷണർ നൽകുന്നതിന് 
തല്പരരായ വ്യക്തികളിൽ നിന്നും . ( ഒരു ടൺ 
കപ്പാസിററി) സ്ഥാപനങ്ങളിൽനിന്നുംമൽസരാടിസ്ഥാ 
നത്തിൽമുദവല്ല ടെണ്ടുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനുമുകളിൽ സം 
ചെയ്യാനുംദേശിക്കുന്ന സാധനത്തിന്റെ പേര്, 
ടെർ നമ്പർ എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. 
മുദ്രവച്ച ടെണ്ടറുകൾ നിശ്ചിത സമയത്തിനുളളിൽ 
നിഷാീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ 
ഡാം ( ഹി , ഒ.) , പാലക്കാട് -678 651 എന്ന വിലാസ 
ത്തിൽ 10- 3-2009 - ന് ഉച്ചയ്ക്ക് 2 മണിക്കുളളിൽ 
ലഭിക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ 
പരിഗണിക്കുന്നതല്ല . ലഭ്യമായ ടെണ്ടറുകൾ അന്ന 
8ിവസം, 3 മണിക്ക് ഹാജരായവരുടെ സാന്നിദ്ധ്യ 
അതിൽ തുറക്കുന്നതാണ്. 


ടെണ്ടറിനോടൊപ്പം സപ്ലെ ചെയ്യാനുദ്ദേശിക്കുന്ന 
സാധനത്തിന്റെ മൊത്തവിലയുടെ രണ്ടര ശതമാനം 
തുക നിരതഭവ്യമായി ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടർ, മലമ്പുഴ, പാലക്കാട് എന്ന പേരിൽ 
ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും എടുത്ത 
ഡിമാൻറ് ഡാഫ്ററ് വൽക്കണ്ടതാണ്. നിരതദ്രവ്യം 
ഇല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. സം 
ാർഡർ ലഭിച്ചവർ ആവശ്യമായ സാധനങ്ങൾ സഞ്ച 

യ്യുന്നതിന് ആവശ്യമായ സമയം ടെറിൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. സപ്ലെ ചെയ്യുന്ന സാധനം 
സ്വന്തം ചെലവിൽ മലമ്പുഴ ദേശീയ മൽസ്യ. 
വിത്തുൽപാദന കേന്ദ്രത്തിൽ എത്തിച്ച് വർക്കിംഗ് 
കണ്ടിഷൻ ഉറപ്പ് ചെയ്ത് 

നൽകേണ്ടതാണ്. 
ടെണ്ടർ ഉറപ്പിച്ചാൽ 5 % സെക്യൂരിററി ഡെപ്പോസിറ് 
നൽകേണ്ടതാണ്. • യാതൊരു കാരണവും കൂടാതെ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതി 
നുമുള്ള പൂർണ്ണ അധികാരം താഴെ ഒപ്പിട്ട് ഉദ്യോഗ 
സ്ഥനിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 

- മററ് സർക്കാർ ടെണ്ടറുകൾക്ക് ബാധകമാ 
എല്ലാ നിയൽ വ്യവസ്ഥകളും ഇതിനും ബാധക 
മായിരിക്കും. 

- ടെണ്ടർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും 
ടെണ്ടർ ഫോറത്തിനും പ്രവർത്തി ദിവസങ്ങളിൽ 
ഈ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ടെണ്ടർ 
ഫോറത്തിന്റെ വിൽപ്പന ടെണ്ടറുകൾ സമർപ്പിക്കു 
ന്നതിനായി നിശ്ചയിച്ച് അവസാന സീത യിൽ 
ഉച്ചയ്ക്ക് 12 മണിവരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. 


മലമ്പുഴ, 


- (ഒപ്പ് ) 
ഫിഷറീസ് ഡെപ്യൂട്ടി 

ഡയറക്ടർ , 


